Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


K 


s 


കേര 
GOVERNM 


L 


- 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM, TUESDAY 


Vol. LVI 
വാല്യം 56 


6th December 2011 

2011 ഡിസംബർ 6 
15th Agrahayana1933 
1933 അഗ്രഹായനം 15 


No. 

) 48 
നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 


Stores Purchase 


Fisheries Department 


ടെണ്ടർ നോട്ടീസ് 


പേര് 


നമ്പർ സി / 403 / 2011 . 

2011 നവംബർ 10 . 
2011 - 12 സാമ്പത്തിക വർഷത്തിൽ മലമ്പുഴ ദേശീയ - മുകളിലെ പട്ടികയിൽ കാണിച്ചിട്ടുള്ള സാധനങ്ങൾ 
മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിലേക്ക് ആവശ്യമായ താഴെ -സപ്ലേ ചെയ്യുന്നതിന് പ്രത്യേകം ടെണ്ടറുകൾ 
പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുവാൻ താൽപ്പര്യമുള്ള സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കുന്ന കവറിനു മുകളിൽ 
വ്യക്തികളിൽനിന്നും/ സ്ഥാപനങ്ങളിൽനിന്നും മുദ്രവച്ച സപ്ലെ ചെയ്യാനുദ്ദേശിക്കുന്ന സാധനത്തിന്റെ പേര്, ടെണ്ടർ 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

നമ്പർ എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. മുദ്രവെച്ച ടെണ്ടറുകൾ 

പട്ടികയിൽ സൂചിപ്പിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ ഫിഷറീസ് 
ക്രമ സാധനത്തിന്റെ അളവ് 

ടെണ്ടർ 

ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ ഡാം പി . ഒ., പാലക്കാട്-678 651 
നമ്പർ 

ഫോറത്തിന്റെ 

എന്ന വിലാസത്തിൽ അയച്ചുതരേണ്ടതാണ്. വൈകി കിട്ടുന്ന 
വില നികുതി 

ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല . ലഭ്യമായ ടെണ്ടറുകൾ 
ചാണകം 35 ടൺ - 300 + വാറ്റ് 

നിശ്ചിത സമയത്ത് ഹാജരായവരുടെ സാന്നിദ്ധ്യത്തിൽ 

തുറക്കുന്നതാണ്. 
നിലക്കടല പിണ്ണാക്ക് 5 ടൺ 

0 . 2 % 
ഫിഷ് ബീഡിംഗ് 750 എം .എൽ. - 300 + വാറ്റ് 

ചാണകം, നിലക്കടല പിണ്ണാക്ക്, പോളിത്തീൻ കവർ, 
- ഹോർമോൺ 

ഫിഷ് ബീഡിംഗ് ഹോർമോൺ എന്നിവയുടെ 
- 4 പോളിത്തീൻ കവർ 400 കിലോ 0.2 % 

ടെണ്ടറുകളോടൊപ്പം സാമ്പിളുകൾ വെയ്ക്കേണ്ടതാണ്. സാമ്പിൾ 

ഇല്ലാത്തവ നിരസിക്കുന്നതാണ്. ടെണ്ടറിനോടൊപ്പം സപ്പെ 
ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന അവസാനിക്കുന്ന ചെയ്യാനുദ്ദേശിക്കുന്ന സാധനത്തിന്റെ മൊത്തവിലയുടെ 2.5 % 
തീയതിയും സമയവും - 20 -12 -2011, 2 മണി. 

തുക നിരതദ്രവ്യം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ, 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 20 - 12 - 2011, 

പാലക്കാട് എന്ന പേരിൽ ദേശസാൽകൃത ബാങ്കുകളിൽനിന്നും 
3 മണി. 

എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് വയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യം 


ഇല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. സപ്ല 
ചെയ്യുന്നതിന് ആവശ്യമായ സമയം ടെണ്ടറിൽ 
രേഖപ്പെടുത്തേണ്ടതാണ്. സപ്ലേ ചെയ്യുന്ന സാധനങ്ങൾ 
സ്വന്തം ചെലവിൽ മലമ്പുഴ ദേശീയ മത്സ്യവിത്തുൽപ്പാദന 
കേന്ദ്രത്തിൽ എത്തിച്ചുതരേണ്ടതാണ്. 

യാതൊരുകാരണവശാലും ടെണ്ടർ ഫോറത്തിന്റെ വില 
തിരിച്ചു നൽകുന്നതല്ല. യാതൊരു കാരണവും കൂടാതെ 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുള്ള 
പൂർണ്ണ അ ധികാരം താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. 

മറ്റ് സർക്കാർ ടെണ്ടറുകൾക്ക് ബാധകമായ എല്ലാ നിയമ 
വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. ടെണ്ടർ 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കും ടെണ്ടർ ഫോറത്തിനും 
പ്രവർത്തി ദിവസങ്ങളിൽ ഈ ഓഫീസുമായി ബന്ധപ്പെടേ 
ണ്ട താ ണ് . ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന ടെണ്ടറുകൾ 
സമർപ്പിക്കുന്നതിനായി നിശ്ചയിച്ച തീയതികളിൽ ഉച്ചയ്ക്ക് 
2 മണിവരെ ആയിരിക്കുന്നതാണ്. 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, മലമ്പുഴ. 


( ഒപ്പ്) 
ഫിഷറീസ് 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


